O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6426 


KERALA GAZETTE 


Part III 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : C1-989 / 2022 


09-02-2022 


വൈക്കം താലൂക്കിൽ കുലശേഖരമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജിതിൻ എം.ഡി. ദിലീപ്ഭവനം , 
മറവൻതുരുത്ത് , കുലശേഖരമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം 
മാറ്റുന്നതിന് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുലശേഖരമംഗലം വില്ലേജിൽ 
പരേതൻറെ മാതാവ് ജയ , ദിലീപഭവനം , മറവൻതുരുത്ത് , കുലശേഖരമംഗലം , ബോധിപ്പിച്ച അപേക്ഷ കുലശേഖരമംഗലം , 
ചെമ്പ് വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 09-11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജയയും പിതാവ് ദിലീപ് എന്നിവർ ജീവിച്ചിരിക്കുന്നു . 
മൈനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സ്വാതി കെ.എസ് . 


ഭാര്യ 


28 


2 


ദിയ ജിതിൻ 


| മകൾ 


9 


3 


ജിസ്വൻ ജിതിൻ 


മകൻ 


6 മാസം 


4 


ജയ 


മാതാവ് 


50 


നമ്പർ : C1-1055 / 2022 


09-02-2022 


അപേക്ഷ 


വൈക്കം താലൂക്കിൽ മുട്ടുചിറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചാക്കോച്ചൻ കുര്യൻ , ടിയാൻ ഭാര്യ മേരിക്കുട്ട 
ി ചാക്കോച്ചൻ , കൊടികുത്തിയിൽ , മധുരവേലി , മുട്ടുചിറ എന്നിവരുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , പെൻഷൻ 

, 
സംബന്ധമായ ആവശ്യങ്ങൾക്കും ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുട്ടുചിറ 
വില്ലേജിൽ പരേതരുടെ മകൻ സിറിൽ പ്രതാപ് കൊടികുത്തിയിൽ , കൊടികുത്തിയിൽ , മധുരവേലി , മുട്ടുചിറ , ബോധിപ്പിച്ച 

മുട്ടുചിറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടി ചാക്കോച്ചൻ കുര്യൻ 23-07-2016 -ലും മേരിക്കുട്ടി ചാക്കോച്ചൻ 15-08-2013ലും മരണപ്പെട്ടതായും 
പരേതരുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


46 


സിറിൽ പ്രതാപ് കൊടികുത്തിയിൽ 
കൊടികുത്തിയിൽ ബെറ്റ്സി കെ.ചാക്കോച്ചൻ 


2 


മകൾ 


40 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6427 


Revenue Department 


22nd February 2022 


3 


ബ്ലാസി ലിജോ 


മകൾ 


40 


നമ്പർ : C1-10732022 


09-02-2022 


വൈക്കം താലൂക്കിൽ വെള്ളൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോപിനാഥൻ മാളിയേക്കൽ വീട്ടിൽ , വടക 
ര കര , വെള്ളൂർ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , മറ്റ് വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെള്ളൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ രാജമ്മ , മാളിയേക്കൽ വീട്ടിൽ , വടകര കര , 
വെള്ളൂർ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ വെള്ളൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-05-2003 -ലും ടിയാന്റെ മകൻ സജേഷ് എം . 29.11.2019 ലും 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 6 ൻറെ സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാജമ്മ 


ഭാര്യ 


73 


2 


| എം.റ്റി.സജീവ് 


| മകൻ 


52 


3 


സജിത ഹരിദാസ് 


മകൾ 


49 


4 


സനുമോൻ ജി . 


മകൻ 


47 


5 


സിജ ഗോപിനാഥൻ 


മകൾ 


40 


6 


| ജിൻസി 


42 


മകന്റെ ഭാര്യ 
| പൗത്രി 


7 


ഗൗരിനന്ദ എം.എസ് . 


10 


8 


ശ്രീനന്ദ് എം.എസ് . 


| പൗത്രൻ 


06 


നമ്പർ : C1-11382022 


09-02-2022 


വൈക്കം താലൂക്കിൽ മുട്ടുചിറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് സി.പി. ചെരുവൻകാലായിൽ , 
കപിക്കാട് , മുട്ടുചിറ എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുട്ടുചിറ വില്ലേജിൽ പരേതൻറെ ഭാര്യ അന്നമ്മ പി.പി , ചെരുവൻകാലായിൽ , 
കപിക്കാട് , മുട്ടുചിറ , ബോധിപ്പിച്ച അപേക്ഷ മുട്ടുചിറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അന്നമ്മ പി.പി. 


ഭാര്യ 


58 


2 


| ജോമിൻ ജോസഫ് 


മകൻ 


28 


3 


അനിറ്റ ജോസഫ് 


| മകൾ 


23 


നമ്പർ : C1-11762022 


09-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6428 


KERALA GAZETTE 


Part III 


വൈക്കം താലൂക്കിൽ വടയാർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജെ . ജോർജ്ജ് നിലംനികർത്ത് വീട്ടിൽ , 
തലയോലപ്പറമ്പ് , വടയാർ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , വിവിധം ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വടയാർ വില്ലേജിൽ പരേതൻറെ ഭാര്യ സോഫി ജോർജ്ജ് , 
നിലംനികർത്ത് വീട്ടിൽ , തലയോലപ്പറമ്പ് , വടയാർ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ വടയാർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-05-2018 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സോഫി ജോർജ്ജ് 


ഭാര്യ 


69 


2 


ലിജി ആന്റണി 


മകൾ 


48 


3 


ലിൻസി എൻ . ജി . 


മകൾ 


45 


4 


| ജെൻസി . എൻ.ജി. 


മകൾ 


40 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6429 


Revenue Department 


22nd February 2022 


Kottayam District 


Vaikom Taluk 


NOTICE 


നമ്പർ : C1-1246 / 2022 


15-02-2022 


വൈക്കം താലൂക്കിൽ ടി വി പുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജു കെ . കാക്കനാട്ട് വീട്ടിൽ , 
ചെമ്മനത്തുകര , ടി.വി.പുരം എന്നയാളുടെ അവകാശികൾക്ക് കെ . എസ് . ആർ . ടി.സി. യിൽ നിന്നുള്ള ആനുകൂല്യം 
ലഭിക്കുന്നതകിനും വസ്തു , ബാങ്ക് , വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ടി വി 
പുരം വില്ലേജിൽ പരേതൻറെ ഭാര്യ ശോഭന കെ.കെ. , കാക്കനാട്ട് വീട്ടിൽ , ചെമ്മനത്തുകര , ടി.വി.പുരം , ബോധിപ്പിച്ച അപേക്ഷ 
ടി വി പുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 31-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് കെ.കെ. കുട്ടപ്പൻ മരണപ്പെട്ടിട്ടുള്ളതും മാതാവ് 
ജീവിച്ചിരിക്കുന്നതുമാണ് . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാഭന കെ.കെ. 


ഭാര്യ 


53 


2 


അനു കെ.ആർ. 


| മകൾ 


25 


d Is 


3 


| ആനന്ദ് കെ.ആർ. 


മകൻ 


19 


4 


ആരോമൽ കെ.ആർ. 


മകൻ 


15 


5 


ആനന്ദവല്ലി 


മാതാവ് 


72 


നമ്പർ : C1-13042022 


15-02-2022 


വൈക്കം താലൂക്കിൽ മുട്ടുചിറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി.എഫ് . ചാക്കോ തേനമ്മാക്കിൽ , മുട്ടുചിറ , 
ടിയാൻ ഭാര്യ ത്രേസ്യാമ്മ ചാക്കോ എന്നിവരുടെ അവകാശികൾക്ക് റോഡ് വികസനം സംബന്ധിച്ച് നഷ്ടപരിഹാരം 
ലഭിക്കുന്നതിനും വസ്തു , ബാങ്ക് , വിവിധം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുട്ടുചിറ 
വില്ലേജിൽ പരേതരുടെ മകൾ വിൽസമ്മ ജേക്കബ് , തേനമ്മാക്കിൽ , മുട്ടുചിറ , ബോധിപ്പിച്ച അപേക്ഷ മുട്ടുചിറ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി റ്റി.എഫ്.ചാക്കോ 17 
04-1999ലും ടിയാൻ ഭാര്യ ത്രേസ്യാമ്മ ചാക്കോ 01.09.2010 ലും മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| വിവിഷ് ജേക്കബ് 


മകൻ 


46 


2 


വിൽസമ്മ ജോക്കബ് 


മകൾ 


42 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6430 


KERALA GAZETTE 


Part III 


നമ്പർ : C1-1247 / 2022 


15-02-2022 


വൈക്കം താലൂക്കിൽ നടുവിലെ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ.എൻ. രവീന്ദ്രനാഥൻ നായര് 
f ശ്രീനിവാസ് വീട്ടിൽ , പടിഞ്ഞാറ്റുംചേരി വടക്കേമുറി , നടുവില എന്നയാളുടെ അവകാശികൾക്ക് വസ്തു , ബാങ്ക് , വിവിധം 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നടുവിലെ വില്ലേജിൽ പരേതൻറെ മകൾ 
ശ്രീദേവി ആർ . , ശ്രീമംഗലത്ത് , പടിഞ്ഞാറ്റുംചേരി വടക്കേമുറി , നടുവില , ബോധിപ്പിച്ച അപേക്ഷ നടുവിലെ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

05-11-2019 -ലും 
ടിയാൻ ഭാര്യ ബി.സരസ്വതിയമ്മ മുൻപിനാലെയും മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശ്രീദേവി ആർ . 


മകൾ 


50 


2 


| ശ്രീലത 

ആർ . 


മകൾ 


48 


3 


ശ്രീകാന്ത് ആർ . 


മകൻ 


45 


നമ്പർ : C1-1284 / 2022 


15-02-2022 


. 


വൈക്കം താലൂക്കിൽ കല്ലറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുശീല വടക്കേ മുകളേൽ , കല്ലറ എന്നയാളുടെ 
അവകാശികൾക്ക് എസ് . ബി . ഐ . കല്ലറ ശാഖയിൽ ഹാജരാക്കുന്നതിനും വസ്തു , ബാങ്ക് , വിവിധം ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കല്ലറ വില്ലേജിൽ പരേതയുടെ മകൻ മനീഷ് വി.ആർ. , വടക്കേ 
മുകളേൽ , കല്ലറ , ബോധിപ്പിച്ച അപേക്ഷ കല്ലറ വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-03-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എ.വി.രാജൻ 


| ഭർത്താവ് 


66 


2 


| അമ്പിളി 


മകൾ 


43 


3 


അനീഷ് വി.ആർ 


| മകൻ 


40 


4 


| മനീഷ് വി.ആർ 


മകൻ 


38 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6431 


Revenue Department 


22nd February 2022 


സി1-8938 / 2021 


2022 ഫെബ്രുവരി 16 


തിരുത്തൽ പരസ്യം 


2022 ജനുവരി 11 -ാം തീയതിയലെ ലെ കേരള ഗവ.ഗസറ്റ് നമ്പർ 2 ൽ 
പാർട്ട് III യിൽ കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 


1398 , 1399 എന്നിവയിൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ “ വെച്ചുർ 
വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി വി പീതാംബരൻ എന്നത് 


പി പി പീതാംബരൻ ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( ഒപ്പ് ) 
തഹസിൽദാർ , വൈക്കം 


താലൂക്ക് ഓഫീസ് വൈക്കം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6432 


KERALA GAZETTE 


Part III 


നമ്പർ -സി1-8293 / 2021 


2022 ഫെബ്രുവരി 19 


തിരുത്തൽ പരസ്യം 


2 


11/01/2022 തീയതിയലെ കേരള ഗവ.ഗസറ്റ് നമ്പർ ൽ 
( വാല്യം XI , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് 
1387 , 1388 ൽ പ്രസിദ്ധം ചെയ്ത് വന്ന പരസ്യത്തിൽ അവകാശികളിൽ ക്രമ നമ്പർ 

4. നാരായണൻ ( മരണപ്പെട്ട മകളുടെ ഭർത്താവ് ) 
5. ശിവപ്രസാദ് ( മരണപ്പെട്ട മകളുടെ മകൻ ) 
6. ഹരിപ്രസാദ് ( മരണപ്പെട്ട മകളുടെ മകൻ ) ' 

എന്നതിനു പകരം 


- 


- 


മരണപ്പെട്ട മകളുടെ ഭർത്താവ് - 51 


4. നാരായണൻ എം ആർ 
5. ശിവപ്രസാദ് എം എൻ 


മരണപ്പെട്ട മകളുടെ മകൻ 


18 


99 


6. ഹരിപ്രസാദ് എം എൻ 


മരണപ്പെട്ട മകളുടെ മകൻ 


16 


എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( ഒപ്പ് ) 
തഹസിൽദാർ 


താലൂക്ക് ഓഫീസ് , വൈക്കം 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


